O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1285 


Revenue Department 


11th January 2022 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 1467821 


01-01-2022 


അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷൈലജ.എസ് ഗൌരീനീഹാരം , പള്ളിക്ക 
ൽ എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ വില്ലേജിൽ പരേത യുടെ ഭർത്താവ് പ്രസന്നൻ . ജി , 
ഗൌരീനീഹാരം , പള്ളിക്കൽ , ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-09-2021 -ൽ മരം 

രണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ പിതാവ് 
ജീവിച്ചിരിപ്പില്ലാത്തതും മാതാവ് ജീവിച്ചിരിപ്പുള്ളതുമാണ് . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രസന്നൻ . ജി 


ഭർത്താവ് 


54 


2 


| മകൾ 


19 


ആർദ്ര.എസ്.പ്രസന്നൻ 
നീഹാരിക . പി.എസ് . 


3 


മകൾ 


12 


നമ്പർ : സി 2 14874/21 


01-01-2022 


അ 


അപേക്ഷ 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം . വർഗ്ഗീസ് മാത്യു വർഗ്ഗീസ് ) ശാന്തി 
ഭവൻ , മൂന്നാളം , അടൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതൻറെ മകൻ സന്തോഷ്.എസ് . വി . , ശാന്തി ഭവൻ , മൂന്നാളം , അടൂർ , ബോധിപ്പിച്ച 

അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 08-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലീലാമ്മ.ഓ 


ഭാര്യ 


75 


2 


മകൾ 


55 


3 


മകൾ 


53 


| ശാന്തി.എസ്.വി . 
| ശോഭ.എസ് . വി . 

ഷനി.എസ്.വി. 
സന്തോഷ്.എസ്.വി . 


4 


മകൾ 


50 


5 


| 1 


മകൻ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1286 


KERALA GAZETTE 


Part III 


നമ്പർ : സി 2 1511421 


03-01-2022 


അപേക്ഷയ 


അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.പി.ജോൺ നിർമൽ 
ഭവൻ ( പ്രിൻസ് കോട്ടേജ് ) , പൊങ്ങലടി , പറന്തൽ പി . ഒ . , പന്തളം തെക്കേക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം തെക്കേക്കര വില്ലേജിൽ 
പരേതൻറെ മകൻ നിതിൻ.പി . ജോൺ , നിർമൽ ഭവൻ , പൊങ്ങലടി , പറന്തൽ പി.ഒ. , പന്തളം തെക്കേക്കര , ബോധിപ്പിച്ച 

പന്തളം തെക്കേക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ലാത്തതും മാതാവ് 
ജീവിച്ചിരിപ്പുള്ളതുമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഗ്രേസിക്കുട്ടി ജോൺ 


ഭാര്യ 


58 


2 


നിഷ.പി.ജോൺ 


മകൾ 


33 


3 


നിതിൻ പി.ജോൺ 


മകൻ 


30 


നമ്പർ : സി 2 1438021 


03-01-2022 


66 


അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ.ആർ.രവീന്ദ്രനാഥ് , അഖിൽ ഭവൻ 
, മുടിയൂർകോണം പി . ഒ , തോട്ടകോണം , പന്തളം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം വില്ലേജിൽ 

പന്തളം വില്ലേജിൽ പരേതൻറെ ഭാര്യ സോമവല്ലിയമ്മ , 
അഖിൽ ഭവൻ , മുടിയൂർകോണം പി . ഒ , തോട്ടകോണം , പന്തളം , ബോധിപ്പിച്ച അപേക്ഷ പന്തളം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-10-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സോമവല്ലിയമ്മ 


ഭാര്യ 


57 


2 


മകൻ 


28 


| അഖിൽ.ആർ.നാഥ് 
അഖില.ആർ.നാഥ് 


3 


മകൾ 


25 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1287 


Revenue Department 


11th January 2022 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 14624/21 


03-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


അടൂർ താലൂക്കിൽ കൂരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉമ്മൻ വർഗ്ഗീസ് , എബനേസർ കിഴയ്ക 
നിലയ്ക്കൽ , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കൂരമ്പല വില്ലേജിൽ പരേതൻറെ മകൻ ഫിലിപ്പ് വർഗ്ഗീസ് , കിഴയ്ക്ക നിലയ്ക്കൽ , കുരമ്പാല , ബോധിപ്പിച്ച 

കൂരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21-05-2010 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


80 


2 


മകൻ 


59 


3 


അമ്മിണി വർഗ്ഗീസ് 
കെ . ജയിംസ് വർഗ്ഗീസ് 
സ്റ്റീഫൻ വർഗ്ഗീസ് 
ഫിലിപ്പ് വർഗ്ഗീസ് 
മറിയാമ്മ തോമസ് 


മകൻ 


57 


4 


മകൻ 


56 


5 


മകൾ 


48 


6 


അന്നമ്മ ജി 


മകൾ 


46 


നമ്പർ : സി 2 5205/21 


20-12-2021 


അടൂർ താലൂക്കിൽ 

പന്ത ളം വില്ലേ ജിൽ താമസിച്ചു വരവെ അന്തരിച്ചു പോയ നട രാജൻ 
കാഞ്ഞിരംനിൽക്കുന്നതിൽ മുടിയൂർകോണം , പന്തളം എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം വില്ലേജിൽ പരേതൻറെ ഭാര്യ വൽസല.ജെ , 
കാഞ്ഞിരംനിൽക്കുന്നതിൽ , മുടിയൂർകോണം , പന്തളം , ബോധിപ്പിച്ച അപേക്ഷ പന്തളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-04-2006 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വൽസല.ജെ 


ഭാര്യ 


57 


നമ്പർ : സി 2 1437821 


03-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1288 


KERALA GAZETTE 


Part III 


യ 


അ ടൂ ർ താലൂ ക്കി ൽ കൊടു മ ൺ വി ല്ല ജി ൽ 

താ മസിച്ചു വ ര വെ 

അ ന്ത രിച്ചു പോ 
അരവിന്ദാക്ഷകുറുപ്പ് , ചേലക്കാട്ട് , ഐയ്ക്കാട് , കൊടുമൺ എന്നയാളുടെ അവകാശികൾക്ക് ആർ.റ്റി.ഒ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുമൺ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലക്ഷ്മികുട്ടിയമ്മ , 
ചേലക്കാട്ട് , ഐയ്ക്കാട് , കൊടുമൺ , ബോധിപ്പിച്ച അപേക്ഷ കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലക്ഷ്മികുട്ടിയമ്മ 


ഭാര്യ 


79 


2 


അനിത.എ 


മകൾ 


45 


നമ്പർ : സി 2 14377/21 


03-01-2022 


അവകാശ 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ.പൊന്നപ്പൻ ആചാരി സന്തോഷ 
° വിഹാർ , അമ്മകണ്ടകര , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ പി . രാജമ്മ , സന്തോഷ് 
വിഹാർ , അമ്മകണ്ടകര , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-07-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പി.രാജമ്മ 


ഭാര്യ 


79 


2 


മകൾ 


61 


3 


മകൾ 


57 


ഉഷാകുമാരി.സി.ആർ 
ഷീല തുളസി 
ലീന സി.ആർ 
ബീന.സി.ആർ 


4 


മകൾ 


54 


5 


മകൾ 


50 


6 


സന്തോഷമാർ 


മകൻ 


41 


നമ്പർ : സി 2 12198/21 


03-01-2022 


അടൂർ താലൂക്കിൽ ഏനാദിമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാർ . ആർ ശാരദാ 
ഭവനം , കുന്നിട , ഏനാദിമംഗലം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏനാദിമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ രമണി . എസ് , ശാരദാ 
ഭവനം , കുന്നിട , ഏനാദിമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ഏനാദിമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1289 


Revenue Department 


11th January 2022 


നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രമണി.എസ് 


ഭാര്യ 


61 


2 


ശരണ്യാ.ആർ 


മകൾ 


29 


നമ്പർ : സി 2 11555/21 


03-01-2022 


അപേക്ഷ 


അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു . ജി , ശ്രീനിവാസ് , മണ്ണടി , കടമ്പനാട 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കടമ്പനാട് വില്ലേജിൽ പരേതൻറെ മകൾ അനീഷാ ബാബു , ശ്രീനിവാസ് , മണ്ണടി , കടമ്പനാട് , ബോധിപ്പിച്ച 

കടമ്പനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 07-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അശ്വതി.ആർ 


ഭാര്യ 


44 


2 


| അനീഷാ ബാബു 


മകൾ 


24 


3 


അഖിൽ ബാബു 


മകൾ 


18 


4 


അമ്മുകുട്ടി അമ്മാൾ . പി 


മാതാവ് 


74 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1290 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 902421 


04-01-2022 


അ 


അനന്തരാവകാശ 


അപേക്ഷയ 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പാപ്പൻ.ഡി , ബിനു ഭവൻ , മൂന്നാളം , അടൂർ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതൻറെ മകൻ ബിഞ്ചു പാപ്പച്ചൻ , ബിനു ഭവൻ , മൂന്നാളം , അടൂർ , ബോധിപ്പിച്ച 

അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21-02-2005 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


71 


2 


കുഞ്ഞമ്മ പാപ്പച്ചൻ 
ബിഞ്ചു പാപ്പച്ചൻ 
| മനോജ് പാപ്പച്ചൻ 


മകൻ 


35 


3 


മകൻ 


52 


4 


ബിന്ദു ജോൺ 


| മകൾ 


49 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.11 04:38:18 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


